കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV( N )/634/2012 -14 


GOVERN 


കയ 


രള സർക 


ക്കാർ 


WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


നമ്പർ പ 


2014 ജൂ ലൈ 29 
| 29th July 2014 

1189 കർക്കടകം 13 
| 13th Karkadakam 1189 

1936 ശാവണം 7 
7th Sravana 1936 


Vol. III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Fisheries Department 


തിരുവനന്തപുരം ഫിഷറീസ് സഹകരണ സംഘം 
രജിസ്ട്രാർ / ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 

(ദക്ഷിണ മേഖല ) - ടെ നടപടിക്രമം 


വിഷയം: - ഫിഷറീസ് സഹകരണം ഒറ്റപ്പന ചേരമാൻ 

തുരുത്ത്മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ എഫ്. ( ടി ) 
304 - സമാപ്തീകരണം- ലിക്വിഡേറ്ററെ നിയമിച്ച് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
പരാമർശം: - (1) തിരുവനന്തപുരം ഫിഷറി ഡെവലപ്മെന്റ് 

- ഓഫീസറുടെ 5 - 3 - 2014 - ലെ FDO / TVPM/ 
2014 -ാം നമ്പർ കത്ത്. 


തുടർന്ന് പ്രവർത്തിപ്പിക്കുവാൻ സംഘാംഗങ്ങൾക്ക് താൽപര്യ 
മില്ലായെന്നും പരാമർശം 1 പ്രകാരം യൂണിറ്റ് ഇൻസ്പെക്ടർ 
അറിയിച്ചതിനെ തുടർന്ന് പരാമർശം 2 പ്രകാരം സമാപ്തീകരണ 
നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . ഇതിന്മേൽ സംഘാംഗങ്ങൾ 
ആരിൽ നിന്നും ആക്ഷേപമോ അഭിപ്രായമോ ലഭിച്ചിട്ടില്ല . 

മേൽ സാഹചര്യത്തിൽ ഒറ്റപ്പന ചേരമാൻതുരുത്ത് മത്സ്യ 
തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ( ക്ലിപ്തം) 
നമ്പർ എഫ്. ( ടി ) 304 - നെ കേരള സഹ ക ര ണ സംഘം 
നിയമത്തിലെ വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും 
വകുപ്പ് 72 പ്രകാരം തിരുവനന്തപുരം ഫിഷറി ഡെവലപ്മെന്റ് 
ഓഫീസറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ലിക്വി ഡേറ്റർ സംഘ ത്തിന്റെ ആസ്തി 
ബാധ്യതകൾ ഉൾപ്പെടെ ലിക്വിഡേറ്ററായി ചുമതല ഏറ്റെടുക്കേ 
ണ്ടതും ഉത്തരവ് തീയതി മുതൽ രണ്ട് മാസത്തിനകം അന്തിമ 
സമാപ്തീകരണ നടപടികൾ സ്വീകരിച്ച വിവരം റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


(2 ) ഈ ഓഫീസിലെ 26 - 3 - 2014 - ലെ എഫ് .3 - 1343 / 

2004 -ാം നമ്പർ നോട്ടീസ്. 
ഉത്തരവ് നമ്പർ എഫ്3 - 1343/ 2004, തീയതി 28 - 6- 2014 


ഒറ്റപ്പന ചേരമാൻതുരുത്ത്മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ എഫ്. ( ടി ) 304 , 
30 - 12 - 2003 - ൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു 
വെങ്കിലും 2005 -നുശേഷം പ്രവർത്തനരഹിതമാണെന്നും- 


- ( ഒപ്പ്) 
ഫിഷറീസ് സഹകരണ സംഘം 
രജിസ്ട്രാർ / ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടർ (ദക്ഷിണ മേഖല ). 


തിരുവനന്തപുരം. 


